Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


GOVERN 


സ 


. 


KATENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 1 15 


13th April 2010 
2010 ഏപ്രിൽ 13 
23rd Chaithra 1932 
1932 ചൈതം 23 


വാല്യം 55 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICES 


No. WCA -3026/2009 . 


10th March 2010. 


do . 


-- Whereas, the District Transport Officer, K . S. R . T . C ., 
Alappuzha has deposited with this Court a sum of 
Rs. 3, 47, 888 (Rupees Three lakh fourty seven thousand 
eight hundred and eighty eight only) as compensation to 
be distributed to the dependents of the deceased 
Sri Freddy Fernandez who met with a fatal accident while 
employed under the K . S . R . T . C . and whereas it is 
reported that 
1. Smt. Margaret Fernandez (Wife ) Field View , 

Chettikkadu , 
Poonkavu , 
Pathirappally , 

Alappuzha 
2. Sri Benoy Fernandez (Minor Son 
at the time of death ) 

do . 
3. Smt. Rita Fernandez (Minor daughter 
at the time of death ) 

do . 


4. Sri . Boney Fernandez ( Minor Son Field View , 
at the time of death ) 

Chettikkadu , 
Poonkavu , 
Pathirappally, 

Alappuzha 
- 5. Smt. Rincy Fernandez ( Minor daughter 

at the time of death ) 
are his only dependents as defined under Section 2 (1 ) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependents should within 15 days of the 
publication of this notice in the Kerala Government Gazette 
prefer their claim in writing before me and prove the same. 
If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
persons mentioned above. Claims preferred there after will 
not be considered. 

-- കെ . എസ്. ആർ. ടി . സി . യുടെ കീഴിൽ ജോലി 
നോക്കി വരവെ അ പ ക ട മു ണ്ടായി മ ര ണ മടഞ്ഞ 
ശ്രീ . ഫഡി ഫെർണാണ്ടസിന്റെ ആശ്രിതർക്ക് വർക്ക് മെൻസ് 
കോംപൻസേഷൻ നൽകുന്നതിനായി രൂപ് 3 ,47, 888 (മൂന്നു 
ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


13th APRIL 2010] 


LABOUR DEPARTMENT 


44 


1. ശ്രീമതി മാർഗറ്റ് ഫെർണാണ്ടസ് ( ഭാര്യ ) ഫീൽഡ് വ്യൂ , 

ചെട്ടി ക്ക ാ ട് , 
പൂങ്കാവ്, പാതിരാ 

പ്പള്ളി, ആലപ്പുഴ. 
2. ശ്രീ . ബിനോയ് ഫെർണ്ണാണ്ടസ് 
3. ശ്രീമതി റീറ്റാ ഫെർണ്ണാണ്ടസ് 
- 4. ശ്രീ. ബോണി ഫെർണാണ്ടസ് 

5. ശ്രീമതി റിൻസി ഫെർണ്ണാണ്ടസ് 
എന്നിവർ മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടു ന്ന വരായി വേറെ ആരെങ്കിലും ഉണ്ടങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു. 


എന്നിവർ മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


ടി 


Office of the Regional 

(Sd.) 
Joint Labour Commissioner , Commissioner for Workmen s 
Kollam. 

Compensation . 


No. WCA - 3024/ 2009 . 


10th March 2010 . 


നോട്ടീസ് 


- (1) 


- നമ്പർ എ . 26 / 2010 . 


2010 മാർച്ച് 10 . 


Ama 


-- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
കട്ടപ്പനയുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അ പ ക ട മു ണ്ടായി മര ണ മടഞ്ഞ ശ്രീ . സി . കെ . ശശി, 
ചെമ്പൻകുഴിയിൽ, സുവർണഗിരി, വെള്ളയാംകുടി പി . ഒ. 
ഇടുക്കിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം 
നൽകുന്നതിനായി രൂപ 2,73,620 (രണ്ടു ലക്ഷത്തിഎഴുപത്തി 
മൂന്നാ യി രത്തി അറുന്നൂറ്റി ഇരു പത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാ ളി കൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 


- Whereas, the Executive Engineer, Electrical Division , 
K . S . E . B ., Alappuzha has deposited with this Court a 
sum of Rs. 3 , 47 ,540 (Rupees Three lakhs fourty seven 
thousand five hundred and forty only ) as compensation 
to be distributed to the dependents of the deceased 
Sri Kalesh Babu , V ., who met with a fatal accident while 
employed under the K . S . E . B . and whereas it is 
reported that 
1. Smt. Nirmala , S . (Wife ) | Amachal Veedu , 

CMC- 20 , Cherthala P.O . 
2. Kum . Archana Kalesh (Minor daughter ) do. 
3. Kum . Adithya Kalesh (Minor daughter) do . 
are his only dependents as defined under Section 2 (1 ) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependents should within 15 days of the 
publication of this notice in the Kerala Government Gazette 
prefer their claim in writing before me and prove the same. 
If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
persons mentioned above . Claims preferred there after will 
not be considered. 

കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിന്റെ പരിധിയിലുള്ള 
ആല പ്പുഴ ഇല ക് ടിക്ക ൽ ഡിവിഷന്റെ കീഴിൽ ജോലി 
നോക്കി വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . കലേഷ് ബാബു , വി .യുടെ ആശ്രിതർക്ക് വർക്ക് മെൻസ് 

കോം പൻ സേ ഷൻ നൽകു ന്ന തി നായി രൂപ 3 , 47 , 540 
(മൂന്നു ലക്ഷത്തി നാല്പത്തി ഏഴാ യി രത്തി അഞ്ഞൂറ്റി 
നാല്പത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
1. ശ്രീമതി നിർമ്മല , എസ്സ്. (ഭാര്യ) 

ആമച്ചാൽ വീട്, സി . എം . സി.- 20 , ചേർത്തല പി . ഒ. 
2. കുമാരി അർച്ചന കലേഷ് ടി 

( പ്രായപൂർത്തിയാകാത്ത മകൾ) 
3. കുമാരി ആദിത്യ കലേഷ് 

( പ്രായപൂർത്തിയാകാത്ത മകൾ) 


- 1. വിജയമ്മ ( 52 ) (ഭാര്യ ) ചെമ്പൻകുഴിയിൽ വീട്, സുവർണഗിരി, 

വെള്ളയാംകുടി പി . ഒ., കട്ടപ്പന, ഇടുക്കി. 


2. ചെല്ലമ്മ ( 82 ) (മാതാവ്) ചെമ്പൻകുഴിയിൽ വീട്, സുവർണഗിരി, 
വെള്ളയാംകുടി പി . ഒ., കട്ടപ്പന , ഇടുക്കി. 


- എന്നിവർ മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളി 
യിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാ 
ശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . 
അ തിനുശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


13th APRIL 2010] 


LABOUR DEPARTMENT 


എന്നിവർ മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
നമ്പർ എ .712 / 2009 . 

2010 മാർച്ച് 18 . 

അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
മാനേജർ, ഹാരിസൺ സ് മല യാളം ലിമിറ്റഡ്, 
ഇടുക്കിയുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 

ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ജയരാജ്, മരക്കാമറ്റം, - കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 
വഴു ത്തൂർ നെയ്യാറ്റിൻകര പി . ഒ ., തിരു വ ന ന്ത പുരം- ന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 

നകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
രൂപ് 3,38,880 (മൂന്നു ലക്ഷത്തിമുപ്പത്തിയെണ്ണായിരത്തി എണ്ണൂ തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
റ്റി എൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 

-- അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
വകുപ്പ് അ നു സ രിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 

മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
ആശ്രിതരായി 

അ തിനുശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
1. റോസിലി തോമസ് (മാതാവ്) മരക്കാമറ്റം വീട്, 

വഴുത്തൂർ, 

പരിഗണിക്കുന്നതല്ല . 
നെയ്യാറ്റിൻകര പി. ഒ., 
തിരുവനന്തപുരം 

( ഒപ്പ്) 
2, മേഴ്സി ജയരാജ് ( ഭാര്യ ) 

ഡെപ്യൂട്ടി ലേബർ കമ്മീഷണുടെ വർക്കമൻസ് കോമ്പൻസേഷൻ 
3. ജാസ്മിൻ ഷീന ( മൈനർ മകൾ) 

ഓഫീസ്, കോട്ടയം. 

കമ്മീഷണർ. 


